© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 ചൊവ്വ നന്നു നമ്പര്‍ 
1196 ധനു 28 മ 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 No. 


1942 പൌഷാ 22 


Thesiday 22nd Pousha 1942 








PART II 
Co-operative Department 


REGISTRATION CERTIFICATE 4. Liability—Limited. 


No. O-2133/2020. 7th October 2020. 
° നി 5. Area of operation—Thiruvalla Municipality. 


I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 6. Main Object— To promote thrift, self help and 


Co-operative Societies Act, 1969 (Act 21 of 1969) that Co-operation among members, Accepting deposit 
the Pushpagiri Medical Society Staff Welfare Credit 
Co-operative Society (Limited), in Thiruvalla Taluk, 


Pathanamthitta District is registered by me today as a 7. Type of Society—Other Primary Credit 
Co-operative Society under the Said Act, on the basis of 


and lending money to members. 


Societies-(ii1) employees Credit Societies, as 


per Rule 15-1 (C), (iii). 


limited liability and that the byelaws of the aforesaid 
society is also hereby registered under the said section. 


Categorical Statement 8. Authorized Share Capital— 1,55,00,000. 


1. Name and Number of the Society—Pushpagiri 9. Maximum borrowing Power—150 times of paid 
Medical Society Staff Welfare Credit 


. . ലി up Share Capital Plus Reserve Fund. 
Co-operative Society (Limited) PT323. 


2. Date of Registration—7-10-2020. Office of the Registrar of the 
3. Address—Pushpagiri Medical Society, Thiruvalla, Co-operative Societies, (General) (Sd.) 
Pathanamthitta. Pathanamthitta. Joint Registrar (General) 


Gaz. No. 2/2021/DTP (Co-operative). 


295 


12th Jan. 2021] 


CO-OPERATIVE DEPARTMENT 


2 





വയനാട്‌ ജില്ലാ സഹകരണ സംഘം ജോയിന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍)-ടെ നടപടിക്രമം 


(ഹാജര്‍: എം. സജീര്‍, ജോയിന്റ്‌ രജിസ്ര്രാര്‍) 
(1) 


നമ്പര്‍ എ.ഇ.എല്‍. 2717/2020. 2020 നവംബര്‍ 12. 


വിഷയം:-സമാപ്തീകരണം-മക്കിയാട്‌ ലേബര്‍ 
കോണ്‍ട്രാക്ട്‌ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പര്‍ ഡബ്യ്യു.104 --പ്രാഥ്മിക സമാപ്തീകരണ 
ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നത്‌ സംബന്ധിച്ച്‌. 


സൂചന:--(1) മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്‌ (ടാര്‍ 
(ജനറല്‍) -ടെ 14-7-2020-ലെ ഷ്‌. 827/17(42)-0൦ 
നമ്പര്‍ കത്തും സഹകരണ നിയമം 
വകുപ്പ്‌ 66 റിപ്പോര്‍ട്ടും. 





(2) ഈ ആഫീസിന്റെ 
നോട്ടീസുകള്‍. 


10-8-2020-ലെ 


മാനന്ത വാടി താലൂക്കില്‍ മക്കിയാട്‌ ആസ്ഥാനമായി 
ക്ലിപ്തം നമ്പര്‍ ഡബ്ല്യു. 104 മക്കിയാട്‌ ലേബര്‍ കോണ്ഠട്രാക്ട്‌ 
സഹകരണ സംഘം നിരവധി വര്‍ഷങ്ങളായി പ്രവര്‍ത്തന 
രഹിതമായതിനെ തുടര്‍ന്ന്‌ സംഘത്തില്‍ കേരള സഹകരണ 
നിയമം വകുപ്പ്‌ 66 പ്രകാരമുള്ള ഒരു പരിശോധന നടത്തി 
റിപ്പോര്‍ട്ട്‌ ബോധിപ്പിക്കാന്‍ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ഭ്രാര്‍ (ജനറല്‍)-ടെ 25-9-2019-ലെ ൧/827/17 (42)-ാം 
നമ്പര്‍ ഉത്തരവിനെ തുടര്‍ന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) ആഫീസിലെ എ & ഇ ഇന്‍സ്പെക്ടര്‍ 
പരിശോധന നടത്തി റിപ്പോര്‍ട്ട്‌ ബോധിപ്പിച്ച പ്രകാരം 
മേല്‍ സൂചന (1) ആയി ഈ ആഫീസിലേയ്ക്ക്‌ അയച്ച്‌ 
തന്നിട്ടുണ്ട്‌. 


ടി റിപ്പോര്‍ട്ടില്‍ സംഘം ആഫീസോ കെട്ടിടമോ ഒന്നും 
കണ്ടെത്താന്‍ സാധിച്ചിട്ടില്ല എന്നും നിലവില്‍ സംഘം 
ര്രവര്‍ത്തനരഹിതമാണ്‌ എന്നും ആഡിറ്റ്‌ നടത്തിയിട്ടില്ല 
എന്നും സംഘം ഭരണ സമിതിയിലേക്ക്‌ ഒരു തെരഞ്ഞെടുപ്പ്‌ 
നടന്നതായി കാണുന്നില്ല എന്നും ഭരണസമിതിയോ, 
ആഫീസോ ജീവനക്കാരോ ഇല്ലാത്ത തീര്‍ത്തും (്പവര്‍ത്തന 
രഹിതമായ സാഹചര്യമാണ്‌ ഉള്ളതെന്നും സംഘം 
പുനരുജ്ജീവിപ്പിക്കാന്‍ യാതൊരു സാധ്യതയും നിലവിലില്ല 
എന്നും, അപ്രകാരം പ്രവര്‍ത്തന രഹിതമായ സംഘം 
സഹകരണ നിയമം വകുപ്പ്‌ 7, 72 പ്രകാരം സമാപ്തീകരിക്കു 
ന്നതാണ്‌ ഇത്തരുണത്തില്‍ ഉചിതമായത്‌ എന്നും റിപ്പോര്‍ട്ട്‌ 
ചെയ്തിട്ടുണ്ട്‌. പരിശോധന റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തില്‍ 
സംഘം പുനരുജ്ജീവിപ്പിക്കാന്‍ യാതൊരു സാധൃതയുമില്ലാ 
ത്തതിനാല്‍ സമാപ്തീകരണ നടപടികള്‍ സ്വീകരിക്കാവുന്ന 
താണെന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍?) 
മേല്‍ സൂചന (1) പ്രകാരം ശുപാര്‍ശ ചെയ്തിട്ടുണ്ട്‌. സംഘം 
സമാപ്തീകരിക്കാതിരിക്കാന്‍ എന്തെങ്കിലും കാരണമുണ്ടെങ്കില്‍ 
ആയത്‌ നിശ്ചിത കാലാവധിക്കുള്ളില്‍ ബോധിപ്പിക്കണമെന്ന്‌ 
നിര്‍ദ്ദേശിച്ച്‌ കൊണ്ട്‌ ധനസഹായ ബാങ്കിനും സര്‍ക്കിള്‍ 
സഹകരണ യൂണിയനും നോട്ടീസ്‌ നല്‍കിയിരുന്നു. ആയതിന്‌ 
യാതൊരു മറുപടിയും ലഭ്യമായിട്ടില്ല. മേല്‍ സാഹചര്യത്തില്‍ 
താഴെ പറയുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ്‌ 


ക്ലിപ്തം നമ്പര്‍ ഡബ്ളിയു. 104 മക്കിയാട്‌ ലേബര്‍ 
കോണ്‍ട്രാക്ട്‌ സഹകരണ സംഘം 1969-ലെ സഹകരണ 
നിയമം വകുപ്പ്‌ 71 (1) പ്രകാരം സമാപ്തീകരണ നടപടികള്‍ 
സ്വീകരിക്കുന്നതിന്‌ വകുപ്പ്‌ 72 (1) പ്രകാരം മാനന്തവാടി 
അസിസ്റ്റന്റ്‌ രജിസ്രടാര്‍ (ജനറല്‍) ആഫീസിലെ എ & ഇ 


296 


ഇന്‍സ്പെക്ടറെ സംഘം ലിക്ചിഡേറ്ററായി നിയമിച്ചുകൊണ്ട്‌ 
ഇതിനാല്‍ ഉത്തരവാകുന്നു. ലിക്ചിഡേറ്റര്‍ ചുമതല ഏല്‍ക്കുന്ന 
ദിവസത്തെ കടധന പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ 
സകല മുതലുകളും റിക്കാര്‍ഡുകളും ഏറ്റെടുക്കേ ണ്ടതും 
ഏറ്റെടുത്ത മുതലുകളുടെയും റിക്കാര്‍ഡുകളുടെയും പട്ടിക 
തയ്യാറാക്കേണ്ടതാണ്‌. ആയതിന്റെ ഒരു പകര്‍പ്പ്‌ കടധന പട്ടിക 
സഹിതം ഈ ആഫീസില്‍ സമര്‍പ്പിക്കേണ്ടതുമാണ്‌. 
ലിക്വഡേറ്റര്‍ ഈ ഉത്തരവ്‌ തീയതി മുതല്‍ 6 മാസത്തിനകം 
സമാപ്തീകരണ നടപടികള്‍ പൂര്‍ത്തീകരിച്ച്‌ റിപ്പോര്‍ട്ട്‌ 
സമര്‍പ്പിക്കേണ്ടതാണ്‌. 


(2) 


നമ്പര്‍ എ.ഇ.എല്‍. 27202020. 2020 നവംബര്‍ 12. 


വിഷയം--സമാപ്തീകരണം-തവിഞ്ഞാല്‍ പഞ്ചായത്ത്‌ 

! പൂഴി തൊഴിലാളി സഹകരണ സംഘം 
ക്ലിപ്തം നമ്പര്‍ ഡബ്ല്യൂ. 102-- പ്രാഥമിക 
സമാപ്തീകരണ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നത്‌ 
സംബന്ധിച്ച്‌. 


സൂചന:--(1) മാനന്തവാടി അസിസ്റ്റന്റ്‌ രജി സ്ര്രാര്‍ 
(ഒന്റല്‍)-ടെ 14-7-2020-ലെ ൧. 827/17(41)-ഠ൦ 
നമ്പര്‍ കത്തും സഹകരണ നിയമം 
വകുപ്പ്‌ 66 റിപ്പോര്‍ട്ടും. 





(2) ഈ ആഫീസിന്റെ 
നോട്ടീസുകള്‍. 


10-8-2020-ലെ 


മാനന്തവാടി താലുക്കിൽ തവിഞ്ഞാല്‍ പഞ്ചായത്ത്‌ 
പ്രവര്‍ത്തന പരിധിയായി രൂപീകരിച്ചിരുന്ന ക്ലിപ്തം നമ്പര്‍ 
ഡബ്ല്യു. 102 തവിഞ്ഞാല്‍ പഞ്ചായത്ത്‌ പുഴി തൊഴിലാളി 
സഹകരണ സംഘം നിരവധി വര്‍ഷങ്ങളായി പ്രവര്‍ത്തന 
രഹിതമായതിനെ തുടര്‍ന്ന്‌ സംഘത്തില്‍ കേരള സഹകരണ 
നിയമം വകുപ്പ്‌ 66 പ്രകാരമുള്ള ഒരു പരിശോധന നടത്തി 
റിപ്പോര്‍ട്ട്‌ ബോധിപ്പിക്കാന്‍ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍)-ടെ 25-9-2019-ലെ 4/827/17 (41)-00 
നമ്പര്‍ ഉത്തരവിനെ തുടര്‍ന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) ആഫീസിലെ എ & ഇ ഇന്‍സ്പെക്ടര്‍ 
പരിശോധന നടത്തി റിപ്പോര്‍ട്ട്‌ ബോധിപ്പിച്ച പ്രകാരം മേല്‍ 
സൂചന (1) ആയി ഈ ആഫീസിലേയ്ക്ക്‌ അയച്ച്‌ തന്നിട്ടുണ്ട്‌. 


റിപ്പോര്‍ട്ടില്‍ സംഘം ആഫീസോ കെട്ടിടമോ ഒന്നും 
കണ്ടെത്താന്‍ സാധിച്ചിട്ടില്ല എന്നും നിലവില്‍ സംഘം 
ര്രവര്‍ത്തനരഹിതമാണ്‌ എന്നും ആഡിറ്റ്‌ നടത്തിയിട്ടില്ല 
എന്നും സംഘം ഭരണ സമിതിയിലേക്ക്‌ ഒരു തെരഞ്ഞെടുപ്പ്‌ 
നടന്നതായി കാണുന്നില്ല എന്നും ഭരണസമിതിയോ, 
ആഫീസോ ജീവനക്കാരോ ഇല്ലാത്ത തീര്‍ത്തും പ്രവര്‍ത്തന 
രഹിതമായ സംഘത്തില്‍ നാളിതുവരെ ആഡിറ്റ്‌ നടത്തി 
യിട്ടില്ല. സംഘം നിര്‍ജ്ജീവമായ സാഹചരൃമാണ്‌ ഉള്ളതെന്നും 
സംഘം പുനരുജ്ജീവിപ്പി ക്കാന്‍ യാതൊരു സാധൃതയും 
നിലവിലില്ല എന്നും, അപ്രകാരം പ്രവര്‍ത്തന രഹിതമായ 
സംഘം സഹകരണ നിയമം വകുപ്പ്‌ 71, 72 പ്രകാരം 
സമാപ്തീകരിക്കുന്നതാണ്‌ ഉചിതമായത്‌ എന്നും റിപ്പോര്‍ട്ട്‌ 
ചെയ്തിട്ടുണ്ട്‌. പരിശോധന ഉദ്യോഗസ്ഥന്റെ റിപ്പോര്‍ട്ടിന്റെ 
അടിസ്ഥാനത്തില്‍ സംഘം പുനരുജ്ജീവിപ്പിക്കാന്‍ യാതൊരു 
സാധ്ൃതയുമില്ലാത്തതിനാല്‍ സമാപ്തീകരണ നടപടികള്‍ 
സ്വീകരിക്കാവുന്നതാണെന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) മേല്‍ സൂചന (1) പ്രകാരം ശുപാര്‍ശ 
ചെയ്തിട്ടുണ്ട്‌. സംഘം സമാപ്തീകരിക്കാതിരിക്കാന്‍ എന്തെങ്കിലും 
കാരണമുണ്ടെങ്കില്‍ ആയത്‌ നിശ്ചിത കാലാവധിക്കുള്ളില്‍ 
ബോധിപ്പിക്കണമെന്ന്‌ നിര്‍ദ്ദേശിച്ച്‌ കൊണ്ട്‌ ധനസഹായ 
ബാങ്കിനും സര്‍ക്കിള്‍ സഹകരണ യൂണിയനും നോട്ടീസ്‌ 
നല്‍കിയിരുന്നു. ആയതിന്‌ യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല. 
മേല്‍ സാഹചര്യത്തില്‍ താഴെ പറയുന്ന ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നു. 


12th Jan. 2021] 


CO-OPERATIVE DEPARTMENT 


3 





ഉത്തരവ്‌ 


ക്ലിപ്തം നമ്പര്‍ ഡബ്ളിയു. 102 തവിഞ്ഞാല്‍ പഞ്ചായത്ത്‌ 
പൂഴി തൊഴിലാളി സഹകരണ സംഘം 1969-ലെ സഹകരണ 
നിയമം വകുപ്പ്‌ 71 (1) പ്രകാരം സമാപ്തീകരണ നടപടികള്‍ 
സ്വീകരിക്കുന്നതിന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ 
(ജനറല്‍) ആഫീസിലെ എ & ഇ ഇന്‍സ്പെക്ടറെ സംഘം 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 
ലിക്വിഡേറ്റര്‍ ചുമതല ഏല്‍ക്കുന്ന ദിവസത്തെ കടധന പട്ടിക 
തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും 
റിക്കാര്‍ഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളു 
ടെയും റിക്കാര്‍ഡുകളുടെയും പട്ടിക തയ്യാറാക്കേണ്ടതാണ്‌. 
ആയതിന്റെ ഒരു പകര്‍പ്പ്‌ കടധന പട്ടിക സഹിതം ഈ 
ആഫീസില്‍ സമര്‍പ്പി ക്കേണ്ടതുമാണ്‌. ലിക്വഡേറ്റര്‍ ഈ 
ഉത്തരവ്‌ തീയതി മുതല്‍ 6 മാസത്തിനകം സമാപ്തീകരണ 
നടപടികള്‍ പൂര്‍ത്തീകരിച്ച്‌ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 


(3) 


നമ്പര്‍ എ.ഇ.എല്‍. 2724/2020. 2020 നവംബര്‍ 13. 


വിഷയം---സമാപ്തീകരണം--പഴഗശ്ശി ലേബര്‍ കോണ്‍ട്രാക്ട്‌ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ ഡബ്്യൂ 92-- 
പ്രാഥമിക സമാപ്തീകരണ 
പുറപ്പെടുവിക്കുന്നത്‌ സംബന്ധിച്ച്‌. 





ഉത്തരവ്‌ 


സൂചന:--(1) മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്‌ (ടാര്‍ 
(ജനറല്‍)-ടെ 14-7-2020-ലെ ൧ 827/17(24)-ഠ൦ 
നമ്പര്‍ കത്തും 
വകുപ്പ്‌ 66 റിപ്പോര്‍ട്ടും. 


സഹകരണ നിയമം 


(2) ഈ ആഫീസിന്റെ 10-8-2020ലെ നോട്ടീസുകള്‍. 


മാനന്തവാടി താലൂക്കില്‍ മാനന്തവാടി ആസ്ഥാനമായി 
രൂപീകരിച്ചിരുന്ന ക്ലിപ്തം നമ്പര്‍ ഡബ്ല്യു. 92 പഴശ്ശി ലേബര്‍ 
കോണ്‍ട്രാക്ട്‌ സഹകരണ സംഘം നിരവധി വര്‍ഷങ്ങളായി 
ര്രവര്‍ത്തനരഹിതമായതിനെ തുടര്‍ന്ന്‌ സംഘത്തില്‍ കേരള 
സഹകരണ നിയമം വകുപ്പ്‌ 66 പ്രകാരമുള്ള ഒരു പരിശോധന 
നടത്തി റിപ്പോര്‍ട്ട്‌ ബോധിപ്പിക്കാന്‍ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍)-ടെ 25-9-2019-ലെ ൧:/827/17 (24)-ാം 
നമ്പര്‍ ഉത്തരവിനെ തുടര്‍ന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) ആഫീസിലെ എ & ഇ ഇന്‍സ്പെക്ടര്‍ 
പരിശോധന നടത്തി റിപ്പോര്‍ട്ട്‌ ബോധിപ്പിച്ച പ്രകാരം മേല്‍ 
സൂചന (1൮) ആയി ഈ ആഫീസിലേയ്ക്ക്‌ അയച്ച്‌ തന്നിട്ടുണ്ട്‌. 


ടി റിപ്പോര്‍ട്ടില്‍ സംഘത്തിന്‌ ആഫീസോ കെട്ടിടമോ 
ഒന്നും കണ്ടെത്താന്‍ സാധിച്ചിട്ടില്ല എന്നും നിലവില്‍ സംഘം 
ര്രവര്‍ത്തന രഹിതമാണ്‌ എന്നും സംഘം ഭരണ സമിതി 
യിലേക്ക്‌ ഒരു തെരഞ്ഞെടുപ്പ്‌ 1995-96 കാലത്തേക്ക്‌ 2-8-1995-ന്‌ 
അന്നത്തെ സംഘം ആഫീസില്‍വച്ച്‌ നടത്തിയതായും 
അതിലെ തെരഞ്ഞെടുത്ത ഭരണ സമിതിയംഗങ്ങള്‍ക്ക്‌ സംഘം 
സംബന്ധിച്ച ലഭ്യമായ റിക്കാര്‍ഡുകള്‍ സഹിതം പരിശോധന 
ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാകുന്നതിന്‌ നോട്ടീസ്‌ 
നല്‍കിയെങ്കിലും ആരും തന്നെ ഹാജരായില്ലെന്നും ഇപ്പോള്‍ 
ഭരണസമിതിയോ, ആഫീസോ ജീവനക്കാരോ ഇല്ലാത്ത 
തീര്‍ത്തും പ്രവര്‍ത്തനരഹിതമായ സംഘത്തില്‍ നാളിതുവരെ 
ആഡിറ്റ്‌ നടത്തിയിട്ടില്ല. സംഘം നിര്‍ജ്ജീവമായ സാഹചര്യ 
മാണ്‌ ഉള്ളതെന്നും പുനരുജ്ജീവിപ്പി ക്കാന്‍ 
യാതൊരു സാധ്യതയും നിലവിലില്ല എന്നും അപ്രകാരം 
പ്രവര്‍ത്തനരഹിതമായ സംഘം സഹകരണ നിയമം വകുപ്പ്‌ 


Molo 


297 


71, 72 പ്രകാരം സമാപ്തീകരിക്കുന്നതാണ്‌ ഉചിതമായത്‌ 
എന്നും റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. പരിശോധന റിപ്പോര്‍ട്ടിന്റെ 
അടിസ്ഥാനത്തില്‍ സംഘം പുനരുജ്ജീവിപ്പിക്കാന്‍ യാതൊരു 
സാധ്ൃതയുമില്ലാത്തതിനാല്‍ സമാപ്തീകരണ നടപടികള്‍ 
സ്വീകരിക്കാവുന്നതാണെന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) മേല്‍ സൂചന (1) പ്രകാരം ശുപാര്‍ശ 
ചെയ്തിട്ടുണ്ട്‌. സംഘം സമാപ്തീകരിക്കാതിരിക്കാന്‍ 
എന്തെങ്കിലും കാരണമുണ്ടെങ്കില്‍ ആയത്‌ നിശ്ചിത കാലാവധി 
ക്കു ള്ളില്‍ ബോധിപ്പിക്കണമെന്ന്‌ നിര്‍ദ്ദേശിച്ച്‌ കൊണ്ട്‌ 
ധനസഹായ ബാങ്കിനും സര്‍ക്കിള്‍ സഹകരണ യൂണിയനും 
നോട്ടീസ്‌ നല്‍കിയിരുന്നു. ആയതിന്‌ യാതൊരു മറുപടികളും 
ലഭ്യമായിട്ടില്ല. മേല്‍ സാഹചരൃത്തില്‍ താഴെ പറയുന്ന ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ്‌ 


ക്ലിപ്തം നമ്പര്‍ ഡബ്ളിയു. ലേബര്‍ 
കോണ്‍ട്രാക്ട്‌ സഹകരണ സംഘം 1969-ലെ സഹകരണ 
നിയമം വകുപ്പ്‌ 71 (1) പ്രകാരം സമാപ്തീകരണ നടപടികള്‍ 
സ്വീകരിക്കുന്നതിന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ eld sod 
(ജനറല്‍) ആഫീസിലെ എ & ഇ ഇന്‍സ്പെക്ടറെ സംഘം 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 
ലിക്ചിഡേറ്റര്‍ ചുമതല ഏല്‍ക്കുന്ന ദിവസത്തെ കടധന പട്ടിക 
തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും 
റിക്കാര്‍ഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലു 
കളുടെയും റിക്കാര്‍ഡുകളൂടെയും പട്ടിക തയ്യാറാക്കേണ്ടതാണ്‌. 
ആയതിന്റെ ഒരു പകര്‍പ്പ്‌ കടധന പട്ടിക സഹിതം ഈ 
ആഫീസില്‍ സമര്‍പ്പി ക്കേണ്ടതുമാണ്‌. ലിക്വഡേറ്റര്‍ ഈ 


ഉത്തരവ്‌ തീയതി മുതല്‍ 6 മാസത്തിനകം സമാപ്തികരണ 


92 പഴശ്ശി 


നടപടികള്‍ പൂര്‍ത്തീകരിച്ച്‌ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 
(4) 


നമ്പര്‍ എ.ഇ.എല്‍. 2721/2020. 2020 നവംബര്‍ 13. 


വിഷയം:-സമാപ്തീകരണം-മാനന്തവാടി പഞ്ചായത്ത്‌ 
ലേബര്‍ കോണ്‍ട്രാക്ട്‌ സഹകരണ സംഘം 
ക്ലിപ്തം നമ്പര്‍ ഡബ്്യൂ. 96--,്രാഥമിക 
സമാപ്തീകരണ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നത്‌ 
സംബന്ധിച്ച്‌. 


സൂചന:--(1) മാനന്തവാടി അസിസ്റ്റന്റ്‌ രജി സ്ര്രാര്‍ 
(ജനറല്‍)-ടെ 19-722020-ലെ ൧൮ 827/17(23)-90 
നമ്പര്‍ കത്തും 
വകുപ്പ്‌ 66 റിപ്പോര്‍ട്ടും. 


സഹകരണ നിയമം 


(2) ഈ ആഫീസിന്റെ 
നോട്ടീസുകള്‍. 


10-8-2020-ലെ 


മാനന്തവാടി താലൂക്കില്‍ മാനന്തവാടി ആസ്ഥാനമായി 
ക്ലിപ്തം നമ്പര്‍ ഡബ്ല്യു. 96 മാനന്തവാടി പഞ്ചായത്ത്‌ ലേബര്‍ 
കോണ്‍ട്രാക്ട്‌ സഹകരണ സംഘം നിരവധി വര്‍ഷങ്ങളായി 
പ്രവര്‍ത്തനരഹിതമായതിനെ തുടര്‍ന്ന്‌ സംഘത്തില്‍ കേരള 
സഹകരണ നിയമം വകുപ്പ്‌ 66 പ്രകാരമുള്ള ഒരു പരിശോധന 
നടത്തി റിപ്പോര്‍ട്ട്‌ ബോധിപ്പിക്കാന്‍ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍)-ടെ 25-9-2019-ലെ 4/827/17 (23)-ഠം 
നമ്പര്‍ ഉത്തരവിനെ തുടര്‍ന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) ആഫീസിലെ എ & ഇ ഇന്‍സ്പെക്ടര്‍ 
പരിശോധന നടത്തി റിപ്പോര്‍ട്ട്‌ ബോധിപ്പിച്ച പ്രകാരം മേല്‍ 
സൂചന (1) ആയി ഈ ആഫീസിലേയ്ക്ക്‌ അയച്ച്‌ തന്നിട്ടുണ്ട്‌. 


12th Jan. 2021] 


CO-OPERATIVE DEPARTMENT 





റിപ്പോര്‍ട്ടില്‍ സംഘം ആഫീസോ കെട്ടിടമോ ഒന്നും 
കണ്ടെത്താന്‍ സാധിച്ചിട്ടില്ല എന്നും നിലവില്‍ സംഘം 
ര്രവര്‍ത്തനരഹിതമാണ്‌ എന്നും ആഡിറ്റ്‌ നടത്തിയിട്ടില്ല 
എന്നും സംഘം ഭരണ സമിതിയിലേക്ക്‌ ഒരു തെരഞ്ഞെടുപ്പ്‌ 
നടന്നതായി കാണുന്നില്ല എന്നും ഭരണസമിതിയോ, 
ആഫീസോ ജീവനക്കാരോ ഇല്ലാത്ത തീര്‍ത്തും പ്രവര്‍ത്തന 
രഹിതമായ സംഘത്തില്‍ നാളിതുവരെ ആഡിറ്റ്‌ നടത്തിയിട്ടില്ല. 
സംഘം നിര്‍ജ്ജീവമായ സാഹചര്യമാണ്‌ ഉള്ളതെന്നും 
സംഘം പുനരുജ്ജീവിപ്പിക്കാന്‍ യാതൊരു സാധ്യതയും 
നിലവിലില്ല എന്നും, അപ്രകാരം പ്രവര്‍ത്തന രഹിതമായ 
സംഘം സഹകരണ നിയമം വകുപ്പ്‌ 7, 72 പ്രകാരം 
സമാപ്തീകരിക്കുന്നതാണ്‌ ഉചിതമായത്‌ എന്നും റിപ്പോര്‍ട്ട്‌ 
ചെയ്തിട്ടുണ്ട്‌. പരിശോധന റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തില്‍ 
സംഘം പുനരുജ്ജീവിപ്പിക്കാന്‍ യാതൊരു സാധ്ൃതയുമില്ലാ 
ത്തതിനാല്‍ സമാപ്തീകരണ നടപടികള്‍ സ്വീകരിക്കാവുന്ന 
താണെന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍?) മേല്‍ 
സൂചന (1) (പകാരം ശുപാര്‍ശ ചെയ്തിട്ടുണ്ട്‌. സംഘം 
സമാപ്തീകരിക്കാതിരിക്കാന്‍ എന്തെങ്കിലൂം കാരണമുണ്ടെങ്കില്‍ 
ആയത്‌ നിശ്ചിത കാലാവധിക്കുള്ളില്‍ ബോധിപ്പിക്കണമെന്ന്‌ 
നിര്‍ദ്ദേശിച്ച്‌ കൊണ്ട്‌ ധനസഹായ ബാങ്കിനും സര്‍ക്കിള്‍ 
സഹകരണ യൂണിയനും നോട്ടീസ്‌ നല്‍കിയിരുന്നു. ആയതിന്‌ 
യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല. മേല്‍ സാഹചര്യത്തില്‍ 
താഴെ പറയുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ്‌ 


ക്ലിപ്തം നമ്പര്‍ ഡബ്ളിയു. 96 മാനന്തവാടി പഞ്ചായത്ത്‌ 
ലേബര്‍ കോണ്ടാക്ട്‌ സഹകരണ സംഘം 1969-ലെ 
സഹകരണ നിയമം വകുപ്പ്‌ 71 (1) പ്രകാരം സമാപ്തീകരണ 
നടപടികള്‍ സ്വീകരിക്കുന്നതിന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ട്രാര്‍ (ജനറല്‍) ആഫീസിലെ എ & ഇ ഇന്‍സ്പെക്ടറെ 
സംഘം ലിക്ചിഡേറ്ററായി നിയമിച്ചുകൊണ്ട്‌ ഇതിനാല്‍ ഉത്തര 
വാകുന്നു. ലിക്ചിഡേറ്റര്‍ ചുമതല ഏല്‍ക്കുന്ന ദിവസത്തെ 
കടധന പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല 
മുതലുകളും റിക്കാര്‍ഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത 
മുതലുകളുടെയും റിക്കാര്‍ഡുകളുടെയും പട്ടിക തയ്യാറാക്കേണ്ട 
താണ്‌. ആയതിന്റെ ഒരു പകര്‍പ്പ്‌ കടധന പട്ടിക സഹിതം 
ഈ ആഫീസില്‍ സമര്‍പ്പിക്കേണ്ടതുമാണ്‌. ലിക്വഡേറ്റര്‍ ഈ 
ഉത്തരവ്‌ തീയതി മൂതല്‍ 6 മാസത്തിനകം സമാപ്തിീകരണ 


നടപടികള്‍ പൂര്‍ത്തീകരിച്ച്‌ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 


സഹകരണസംഘം ജോയിന്റ്‌ (ഒപ്പു) 
രജിസ്്രാര്‍ (ജനറല്‍)-ടെ കാര്യാലയം, ജോയിന്റ്‌ രജിസ്ര്രാര്‍ 
വയനാട്‌. (ജനറല്‍). 





298 


